Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 


Goverment of Kerala Reg. No. KL/TV(N)/634/2021-2023 























2021 പിൻ 
കേരള സററ 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 
2021 ഫെ്രുവരി 2 
തിരുവനന്തപുരം, 2nd February 2021 
വാം 10 ചൊവ്വ 1196 മകരം 20 നമ്പര്‍ 
. 20th Makaram 1196 ക 
Vol. X Thiruvananthapuram, No. 
1942 മാഘം 13 
Tuesday 13th Magha 1942 
PART III 


Commissionerate of Land Revenue 


7718 


KERALA GAZETTE 


[Parr 111 





IDUKKI DISTRICT 
Udumbanchola Taluk 


പരസ്യം 
(1) 


നമ്പര്‍ ബി3-13969/2020. 2020 ഒക്ടോബര്‍ 21. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ ഉടുമ്പന്‍ചോല വില്ലേജില്‍ 
മൈലാടുംപാറ കരയില്‍ വനിത വിലാസം വീട്ടില്‍ 
ച്ര്ദ്രമോഹനന്‍, എം. എന്നയാള്‍ 26-11-2015-90 തീയതി മരണ 
മടഞ്ഞിട്ടുള്ളതാണ്‌. പരേതന്റെ ഭാര്യ ദമയന്തി ച്രന്ദമോഹനന്‍ 
പരേതന്റെ പിന്‍തുടര്‍ച്ചാവകാശികളെ നിര്‍ണ്ണയിക്കുന്നതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട്‌. 
അതിന്‍(പകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ദമയന്തി ച്രനദ്രമോഹനന്‍ ഭാര്യ 59 

2 വനിത രാജാറാം മകള്‍ 42 


ജയ സൂധ, ആര്‍. 39 


ഉദയവാണി 35 


(al, എസ്‌. 31 


(പരേതന്റെ മാതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആക്ഷേപമുള്ളവര്‍ ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ഓഫീസില്‍ രേഖകളുമായി നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. വൈകിയും തപാല്‍ മാര്‍ഗ്ഗവും കിട്ടുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ബി3-13966/2020. 2020 ഒക്ടോബര്‍ 21. 


ഉടുമ്പന്‍ചോല താലൂക്കില്‍ അണക്കര വില്ലേജില്‍ അണക്കര 
കരയില്‍ തണുങ്ങും പതിക്കല്‍ വീട്ടില്‍ സ്കറിയ എബ്രഹാം 
എന്നയാള്‍ 18-3-2017-00 തീയതി മരണമ ടഞ്ഞിട്ടുള്ള താണ്‌. 
പരേതന്റെ മകന്‍ എബ്രഹാം പരേതന്റെ പിന്‍തുടര്‍ച്ചാവകാശികളെ 
നിര്‍ണ്ണുയിക്കുന്നതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട്‌. അതിന്‍പ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മറിയാമ്മ മാത്യു മകള്‍ 61 

2 എബ്രഹാം മകന്‍ 59 

3 ഷൈനി ചാക്കോ മകള്‍ 50 


(പരേതന്റെ ഭാര്യ മരണമടഞ്ഞിട്ടുള്ളതാണ്‌.) 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ള വര്‍ ഈ പരസ്യം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
രേഖകളുമായി നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 
തപാല്‍ മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
ഉടുമ്പന്‍ചോല. 


(പ്പ) 


തഹശീൽദാർ. 


102 


Peerumede Taluk 
പരസ്യം 


നമ്പര്‍ ജി1-6068/2020/കെ.ഡിസ്‌. 2020 ഒക്ടോബര്‍ 14. 


ഇടുക്കി ജില്ലയില്‍ പീരുമേട്‌ താലൂക്കില്‍ പീരുമേട്‌ 
വില്ലേജില്‍ മലയില്‍ വീട്ടില്‍ കുഞ്ഞുകുട്ടി എന്നയാള്‍ 
7-6-2018-ാ൦ തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ 
പരേതന്റെ ഭാരൃ ബേബി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പീരുമേട വില്ലേജ്‌ ഓഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ പീരുമേട്‌ വില്ലേജില്‍ മലയില്‍ വീട്ടില്‍ 
കുഞ്ഞുകൂട്ടി 7-6-2018-ല്‍ മരണമടഞ്ഞിട്ടുള്ള താണെന്നും 
പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ താഴെ പറയുന്നവര്‍ 
മാത്രമാണെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ബേബി ഭാര്യ 60 

2 ബിന്ദു, എം. കെ. മകള്‍ 45 

3 ബിനിമോള്‍, എം. കെ. 5 40 

4 ബിനീഷ്‌, എം. കെ. മകന്‍ 36 

5 ബീന, എം. കെ. മകള്‍ 36 


ആകയാല്‍ പരേതന്റെ അനന്തരാവകാശികളായി മുകളില്‍ 
പേര്‍ ചേര്‍ത്തിരിക്കുന്ന 5 (അഞ്ച്‌) പേര്‍ മാരതമാണെന്ന്‌ 
കാണിച്ച്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസും കേരള ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം പീരുമേട്‌ തഹശീൽദാർ മുമ്പാകെ നേരില്‍ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 


കഴിഞ്ഞും തപാലിലൂം ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (ഒപ്പ) 
പീരുമേട്‌. തഹശീല്‍ദാര്‍. 


Thodupuzha Taluk 


പരസ്യം 
() 


നമ്പര്‍ എഫ്‌1-9023/2020. 2020 ഒക്ടോബര്‍ 16. 


തൊടുപുഴ താലൂക്കില്‍ കുമാരമംഗലം വില്ലേജില്‍ 
കോട്ടൂര്‍ വീട്ടില്‍ കെ. കെ. മുരളീധരന്‍ നായര്‍ എന്നയാള്‍ 
18-6-2020-00 തീയതി മരിച്ചുപോയതിനാല്‍ പരേതന്റെ ഭാരൃ 
ശാന്ത മുരളീധരന്‍ സമര്‍പ്പിച്ച അവകാശ സര്‍ട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ ടി കെ. കെ. മുരളീധരന്‍ നായര്‍ 
18-6-2020-90 തീയതി മരിച്ചതായും താഴെ പറയുന്നവര്‍ 
മാര്രമാണ്‌ പരേതന്റെ അവകാശികളെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശാന്ത മുരളീധരന്‍ ഭാര്യ 57 

2 അരുണ്‍ കെ. മുരളി മകന്‍ 34 


(പരേതന്റെ മാതാപിതാക്കള്‍ മുന്‍പിനാലെ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌.) 


മേല്‍ വിവരിച്ചവര്‍ മാ്രതമാണ്‌ അവകാശികളെന്ന്‌ 
കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ 
പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്ട്‌ 
ഹാജരായി സമര്‍പ്പി ക്കേണ്ടതാണ്‌. താമസിച്ചോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന പരാതികള്‍ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


